© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


670 


KERALA GAZETTE 


[Parr II 





(81) 


നമ്പര്‍ ജിദ-9487 /2020. 2020 ഡിസംബര്‍ 15. 


കൊയിലാണ്ടി താലൂക്കില്‍ പന്തലായനി വില്ലേജില്‍ 
കോതമംഗലം ദേശത്ത്‌ മാധവന്‍ നായര്‍ 5/0 കൃഷ്ണന്‍ നായര്‍ 
എന്നയാള്‍ 6-8-1991-ാം൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. പരേതന്റെ 
അവകാശിയെ കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 
മോഹനന്‍, യു. കെ., ഏരേച്ചംകണ്ടി ഹസ്‌, കോതമംഗലം, 
കൊയിലാണ്ടി പി. ഒ. എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ 
അവകാശി താഴെ പറയുന്നയാളാണെന്നറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസന്‍ 
ബന്ധം 
മോഹനന്‍, യു. കെ. മകന്‍ 51 


മൂകളില്‍ പറഞ്ഞയാളെ മാര്തം കക്ഷി ചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ മൂതല്‍ 
ദിവസത്തിനുള്ളില്‍ ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 


രപസിദ്ധീകരിച്ച തീയതി 30 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 


(പ്പ) 


കൊയിലാണ്ടി. തഹശീല്‍ദാര്‍. 


Kozhikode Taluk 


പരസ്യം 


(൪ 


റഫ്‌. കെ-13970/2019. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചാത്തമംഗലം വില്ലേജില്‍ 
മോയിന്‍, യു. കെ.., കരുവാരപ്പറ്റ, എന്‍.ഐ .്റി.സി. പി. ഒ., 
എന്നയാള്‍ 28-1-2002-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
മൈമൂനത്ത്‌, കരുവാരപ്പറ്റ, എന്‍. ഐ.്റി.സി. പി. ഒ. ഈ 
ആഫീസില്‍ 
അന്വേഷണം 


ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 
നടത്തിയതില്‍ താഴെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


പറയുന്നവരെ 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മൈമുനത്ത്‌ ഭാര്യ 42 
2 മുഹ്‌സിന മറിയം മകള്‍ 22 
3 മുഹമ്മദ്‌ അസ്സജ്‌ മകന്‍ 20 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


190 


(2) 


റഫ്‌. കെ4-9246/2020. 2021 ജനുവരി 18. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചെലവൂര്‍ വില്ലേജില്‍ 
കുഞ്ഞലവി 8/0 അബ്ദുറഹിമാന്‍, വലിയോട്ടില്‍, ചെലവൂര്‍ 
എന്നയാളെ കഴിഞ്ഞ 8 വര്‍ഷമായി കാണ്‍മാനില്ല എന്ന 
റവന്യൂ ഡിവിഷണല്‍ ഓഫീസറുടെ ഫയല്‍ നമ്പര്‍ 
1ധാവല്മാ/3372/2019-81 നമ്പര്‍ സാക്ഷ്ൃപ്രത (പകാരം 
ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
മുജീബ്‌ റഹ്മാന്‍, വലിയോട്ടില്‍, ചെലവൂര്‍ എന്നയാള്‍ ഈ 
ആഫീസില്‍ 


അന്വേഷണം 


ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 


നടത്തിയതില്‍ താഴെ പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


(od പേര്‍ കാണാതായ ആളുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 മറിയ, സി. വി. ഭാര്യ 69 
2 മൂജീബ്‌ റഹ്മാന്‍, എന്‍. മകന്‍ 46 
3 മുഹമ്മദ്‌ നാഷാദ്‌, എന്‍. ss 44 
4 ബുഷറ, എന്‍. മകള്‍ 40 


റുഖ്സാന, എന്‍. 38 


ഷമീല, എന്‍. 35 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസുപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(3) 


റഫ്‌. 5-9842/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, പെരുവയല്‍ വില്ലേജില്‍ 
ഉഷ, എരഞ്ഞംപറമ്പത്ത്‌ മേത്തല്‍, പെരുവയല്‍ എന്നവര്‍ 
21-6-2010-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി അഖില്‍, എ. പി. 
എരഞ്ഞംപറമ്പത്ത്‌ മേത്തല്‍, പെരുവയല്‍ ഈ ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അഖില്‍, എ. പി. മകന്‍ 31 
2 അശ്വിന്‍, എ. പി. ി 26 
3 ഭാസ്‌ക്കരന്‍ ഭര്‍ത്താവ്‌ 57 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


671 





(4) 


Oo. O&>5-14386/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, നീലേശ്വരം വില്ലേജില്‍ 
ച്രന്ദന്‍, വലിയമണ്ണില്‍ ഹൌസ്‌, കല്ലുരുട്ടി എന്നയാള്‍ 
11-9-1983-ല്‍ മരണസപ്പപെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ഹരീഷ്‌ കുമാര്‍, 
വലിയമണ്ണില്‍, കല്ലുരുട്ടി, നീലേശ്വരം ഈ ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നാരായണി ഭാര്യ 85 
2 മാലതി മകള്‍ 60 
3 വല്‍സല + 57 
4 നളിനി + 55 
5 ഹരീഷ്‌ കുമാര്‍ മകന്‍ 51 
6 ആശ മകള്‍ 46 
7 സ്വപ്ന മരണപ്പെട്ട 

മകള്‍ പത്മാവതിയുടെ ,, 43 
8 ഷിംന + + 39 
9 Malle) ടം മകന്‍ 35 
10 അപ്പുക്കുട്ടന്‍ ) ഭര്‍ത്താവ്‌ 63 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(5) 


റഫ്‌. കെ-19018/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, കുന്ദമംഗലം വില്ലേജില്‍ 
മാളൂക്കൂട്ടി, എരു മോറക്കൂന്നുമ്മല്‍, കാരന്തൂര്‍ പി. ഒ. 
എന്നവര്‍ 8-4-2020-ല്‍ മരണസപ്പപട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
സൂര്രേന്ദന്‍, ടി., സൂര്യ, തട്ടാരക്കല്‍, കുന്ദമംഗലം ഈ 
ആഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 തങ്കമണി മകള്‍ 70 
2 ശാന്ത, കെ. പി. ട്ട 67 
3 രവീന്ദ്രന്‍, ടി. മകന്‍ 65 
4 സുര്രേദ്രന്‍, ടി. ി 59 
5 സുലോചന മകള്‍ 57 
6 വിമല, ഇ. [ി 55 
7 ശശീന്ദ്രന്‍, ഇ. മകന്‍ 53 


131 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(6) 


റഫ്‌. &>5-21119/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, കാക്കൂര്‍ വില്ലേജില്‍ 
ഇമ്പിച്ചാമിന, കരിങ്ങാളി ഹൌസ്‌, കാക്കൂര്‍ എന്നവര്‍ 
22-11-2014-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി സുബൈദ, 
കാക്കൂര്‍ ഈ ആഫീസില്‍ 


അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 


കരിങ്ങാളി ഹഈസ്‌, 
ബോധിപ്പിക്കപ്പെട്ട 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുബൈദ മകള്‍ 62 
D മൂസ്സ സഹോദരന്‍ 67 
3 ഹസ്സന്‍ 35 70 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസുപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(7) 


Oof, O&>5-21201/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, പെരുമണ്ണ വില്ലേജില്‍ 
ഗോപി, പാലോത്ത്‌ മീത്തല്‍, ഇളമനപ്പാടം, പെരുമണ്ണ എന്നയാള്‍ 
28-7-2019-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ലിജീഷ്‌, സി. കെ., 
പാലോത്ത്‌ മീത്തല്‍, ഇളമനപ്പാടം, പന്തീരാങ്കാവ്‌ ഈ 
ആഫീസില്‍ 


അന്വേഷണം 


ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 
നടത്തിയതില്‍ താഴെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


പറയുന്നവരെ 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഭാനുമതി ഭാര്യ 53 
2 ലിജീഷ മകന്‍ 31 
3 ലിജിത മകള്‍ 28 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


672 


KERALA GAZETTE 


[Parr II 





(8) 


റഫ്‌. കെ-21217/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, കുറ്റിക്കാട്ടൂര്‍ വില്ലേജില്‍ 
ഇമ്പിച്ച ഹമ്മദ്‌, വലിയ പറമ്പില്‍ ഹൌസ്‌, വെള്ളിപറമ്പ്‌ 
പി. ഒ. എന്നയാള്‍ 3-12-1992-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി മൂഹമ്മദ്‌, 
നടുവീട്ടില്‍ ഹൌസ്‌, വെള്ളിപറമ്പ്‌ പി. ഒ. ഈ ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 


റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 സൈതാലി, വി. പി. മകന്‍ 64 
2 മുഹമ്മദ്‌ % 61 
3 സുലൈമാന്‍, വി. പി. ി 58 
4 മൊയ്തീന്‍ + 52 
5 സിദ്ധിഖ്‌, വി. പി. 49 
6 ആയിഷ മകള്‍ 47 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(9) 


റഫ്‌. കെ$-21226/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, കുരുവട്ടൂര്‍ വില്ലേജില്‍ 
മുഹമ്മദ്‌, കെ. പി., താഴെ മണ്ണാറക്കല്‍, പറമ്പില്‍ പി. ഒ. 
എന്നയാള്‍ 19-7-2018-ല്‍ മരണപ്പപെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
എം., താഴെ 
ഈ ആഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട 


യൂനുസ്‌, റ്റി. മണ്ണാറക്കല്‍ ഹാസ്‌, 
പറമ്പില്‍ പി. ഒ. 


അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 യുനുസ്‌ മകന്‍ 46 
2 റുബീന മകള്‍ 42 
3 തസ്ലീന ” a 
4 അന്‍വര്‍ സാദത്ത്‌ മകന്‍ 36 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


132 


(10) 


റഫ്‌. 5-2 1227/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, കുരുവട്ടൂര്‍ വില്ലേജില്‍ 
ആമിന, റ്റി. എം.., താഴെ മണ്ണാറക്കല്‍ ഹൌസ്‌, പറമ്പില്‍ പി. ഒ. 
എന്നവര്‍ 16-5-2018-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി യൂനുസ്‌, 
താഴെ മണ്ണാറക്കല്‍, പറമ്പില്‍ പി. ഒ. ഈ ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 യൂനുസ്‌ മകന്‍ 46 
2 റുബീന മകള്‍ 42 
3 തസ്ലീന ം A 
4 അന്‍വര്‍ സാദത്ത്‌ മകന്‍ 36 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(ന 


റഫ്‌. കെ$-21229/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, താഴക്കോട്‌ വില്ലേജില്‍ 
അച്യുതന്‍, കെ.., കുറിയേരി, മണാശ്ശേരി, മുക്കം എന്നയാള്‍ 
21-3-2020-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി അരവിന്ദന്‍, 
ഈ 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 


കുറിയേരി, മണാശ്ശേരി, മുക്കം ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 സൌമിനി ഭാര്യ 67 
2 അരവിന്ദന്‍, കെ. മകന്‍ 43 
3 സിന്ധു, കെ. മകള്‍ 42 


4 ഷീനു, കെ. 38 


2 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 


ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 





(12) 


റഫ്‌. കെ$-21230/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, താഴക്കോട്‌ വില്ലേജില്‍ 
കണ്ണന്‍ചാത്തന്‍, വടക്കേക്കര ലക്ഷം വീട ഹസ്‌, മണാശ്ശശേരി 
എന്നയാള്‍ 16-2-2015-ല്‍ മരണപ്പപെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
സുമതി, വടക്കേക്കര ലക്ഷം വീട്‌, മണാശ്ശേരി പി. ഒ. ഈ 
ആഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുമതി ഭാര്യ 65 
2 ബാബൂ മകന്‍ 48 
3 കോമ്ള മകള്‍ 45 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(13) 


റഫ്‌. കെ-21241/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, കുരുവട്ടൂര്‍ വില്ലേജില്‍ 
സത്യനാഥന്‍, കുണ്ടള ഞ്ചേരി ഹസ്‌, കുരുവട്ടൂര്‍ പി. ഒ. 
എന്നയാള്‍ 15-8-2020-ല്‍ മരണപ്പപെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
പൂഷ്പലത, കുണ്ടളഞ്ചേരി, കുരുവട്ടൂര്‍ ഈ ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‌ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പുഷ്പലത ഭാര്യ 53 
2 വൈശാഖ്‌, ഒ. വി. മകന്‍ 23 


3 വൈഷ്ണവ്‌, ഒ. വി. 20 


2 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(14) 


റഫ്‌. &>5-21653/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, പൂളക്കോട്‌ വില്ലേജില്‍ 
അലി, പള്ളിപറമ്പില്‍ ഹൌസ്‌, പാഴുര്‍ പി.ഒ. എന്നയാള്‍ 
2-1-2018-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി മുഹമ്മദ്‌ ഷിബിലി, 
പള്ളിപറമ്പില്‍ ഹൌസ്‌, പാഴൂര്‍ പി. ഒ. ഈ ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


Gaz. No. 4/2021/DTP (CLR). 


133 


673 
ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഖദീജ മാതാവ്‌ 67 
2 അസ്മാബി ഭാര്യ 42 
3 മുഹമ്മദ്‌ ഷിബിലി മകന്‍ 23 
4 ഷിബിന ജാസ്മിന്‍ മകള്‍ 21 


ഫാത്തിമ ഹിബ 16 


2 


മൈനറുടെ രക്ഷിതാവ്‌ അസ്മാബി (മാതാവ്‌). 
ചേര്‍ത്ത്‌ ഒരൂ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


മേല്‍പ്പറഞ്ഞവരെ 


(15) 


റഫ്‌. 5-2 1655/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, പൂളക്കോട്‌ വില്ലേജില്‍ 
കൈകേയി, മുണ്ടപ്പുറത്ത്‌ ഹൌസ്‌, ചൂലൂര്‍ പി. ഒ. എന്നവര്‍ 
28-6-2019-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ദിനേശന്‍, എം., 
മുണ്ട പ്പുറത്ത്‌ ഹസ്‌, ചൂലൂര്‍ പി. ഒ. ഈ ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ദിനേശന്‍, എം. മകന്‍ 52 
2 മാലിനി, എം. മകള്‍ 43 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(൪) 


റഫ്‌. കെട-21657/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, പൂളക്കോട്‌ വില്ലേജില്‍ 
ദേവകി, താന്നിക്കോട്ട പറമ്പില്‍, ചൂലൂര്‍ എന്നവര്‍ 27-5-2020-ല്‍ 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്നതി നുവേണ്ടി സന്തോഷ്‌, താന്നിക്കോട്ട്‌ 
പറമ്പില്‍, ചൂലൂര്‍ ഈ ആഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീധരന്‍ നായര്‍ ഭര്‍ത്താവ്‌ 72 
2 സന്തോഷ്‌ മകന്‍ 48 
3 ശ്രീലത മകള്‍ 46 
4 വിനോദ്‌ കുമാര്‍ മകന്‍ 45 


674 


KERALA GAZETTE 


[Parr II 





മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(17) 


റഫ്‌. &>5-21659/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, പൂളക്കോട്‌ വില്ലേജില്‍ 
നാരായണന്‍, സി. കെ., ചക്കാലന്‍ കുന്നത്ത്‌, പാഴൂര്‍ 
എന്നയാള്‍ 8-9-2020-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
ലക്ഷ്മി, ചക്കാലന്‍ കുന്നത്ത്‌, പാഴൂര്‍ പി. ഒ. ഈ 
ആഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നാരായണി മാതാവ്‌ 74 
2 ലക്ഷ്മി ഭാര്യ 50 
3 രജീഷ്‌, സി. കെ. മകന്‍ 33 


ജിജീഷ്‌, സി. കെ. 31 


മമ 


അനീഷ്‌, സി. കെ. 28 


2 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(18) 


റഫ്‌. കെ-21661/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, പൂളക്കോട്‌ വില്ലേജില്‍ 
അലി, പിലാത്തോട്ടത്തില്‍, വെള്ളലശ്ശേരി പി. ഒ. 
എന്നയാള്‍ 18-3-2020-ല്‍ മരണപ്പപെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
മൂഹമ്മദ്‌ ഹബീബ്‌ റഹ്മാന്‍, പിലാത്തോട്ടത്തില്‍ ഹൌസ്‌, 
വെള്ളലശ്ശേരി പി ഒ. ഈ ആഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഫാത്തിമ ഭാര്യ 47 
2 മുഹമ്മദ്‌ ഹബീബ്‌ മകന്‍ 27 


റഹ്മാന്‍ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


134 


(19) 


Oofi, Oc&5-2 1664/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചാത്തമംഗലം വില്ലേജില്‍ 
സാല്‍മി, കണ്ണന്‍കുളത്തില്‍, ചാത്തമംഗലം എന്നയാള്‍ 
8-1-1999-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടൂന്നതി നുവേണ്ടി മൂസ്‌ Man, 
ഈ 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 


കണ്ണന്‍ കുളത്തില്‍, ചാത്തമംഗലം ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 


റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആമിന ഭാര്യ 85 
നഫീസ മകള്‍ 56 
3 മറിയക്കുട്ടി [ി 53 
4 നാസര്‍ മകന്‍ 51 
5 റഷീദ്‌ ം 47 
6 മുസ്തഫ ം 45 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(20) 


Oofi. O&5-2 1665/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചാത്തമംഗലം വില്ലേജില്‍ 
ചന്ദ്രന്‍, കെ. പി., വേങ്ങലത്ത്‌ ഹാസ്‌, ചാത്തമംഗലം പി. ഒ. 
എന്നയാള്‍ 21-3-2014-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടു ന്നതി നുവേണ്ടി 
ചാന്ദിനി, കെ., വേങ്ങലത്ത്‌ ഹൌസ്‌, ചാത്തമംഗലം പി. ഒ. 
ഈ ആഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 
നടത്തിയതില്‍ താഴെ 


അന്വേഷണം പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 റൈനി, പി. ഭാര്യ 57 
2 ചാന്ദിനി, കെ. മകള്‍ 31 
3 മാധവി മാതാവ്‌ 81 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 


ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 





26th Jan. 2021] COMMISSIONERATE OF LAND REVENUE 675 
(21) ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
റഫ്‌. കെ$-21666/2020. 2020 ഡിസംബര്‍ 9. നമ്പര്‍ ബന്ധം 
കോഴിക്കോട്‌ താലൂക്ക്‌, ചാത്തമംഗലം വില്ലേജില്‍ 1 ജാനു, പി. പി. ഭാര്യ 55 
ശിവദാസന്‍, ഒ., അരയാട്ട്‌, കൂഴക്കോട്‌, ചാത്തമംഗലം 
എന്നയാള്‍ 26-4-2020 മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 2 അജീഷ്‌, കെ. സി. മകന്‍ 33 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി ഷീബ, ¥ 
ച ച 3 അനീഷ്‌, കെ. സി. ി 32 
അരയാട്ട്‌, കുഴക്കോട്‌, ചാത്തമംഗലം ഈ ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 4 അജില, കെ. സി. മകള്‍ 28 


നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ദേവകി മാതാവ്‌ 89 
2 ഷ്വീബ ഭാര്യ 55 
3 അഭിലാഷ്‌, ഒ. മകന്‍ 33 
4 രാഹുല്‍, ഒ. 3 30 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(22) 


Oo. O&>5-21667/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചാത്തമംഗലം വില്ലേജില്‍ 
കേളുക്കുട്ടി, പൊയ്യേരി, എന്‍. ഐ.റ്റി. ക്യാമ്പസ്‌ പി. ഒ. 
എന്നയാള്‍ 8-7-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
ഷൈന്‍, പി., നന്ദനം, എന്‍. ഐ. റ്റി. സി. ഈ ഓഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ Gold മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷീബ, പി. മകള്‍ 54 
2 ഷൈന്‍, പി. മകന്‍ 52 
3 ഷിലൈ, പി. 49 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(23) 


Oofi. O&>5-21669/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചാത്തമംഗലം വില്ലേജില്‍ 
ദാസന്‍, കെ. കെ., കണയംകോട്ടു ചാലില്‍, ചാത്തമംഗലം 
എന്നയാള്‍ 26-3-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
ജാനു, പി. പി., കണയംകോട്ട്‌ ചാലില്‍, ചേനോത്ത്‌, 
ചാത്തമംഗലം പി. ഒ. ഈ ഓഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(24) 


റഫ്‌. കെ-24331/2020. 2020 ഡിസംബര്‍ 9. 


കോഴിക്കോട്‌ താലൂക്ക്‌, കുന്ദമംഗലം വില്ലേജില്‍ 
ശബരീഷ്‌ കുമാര്‍, എം. റ്റി., മേലെ തറോല്‍, ചേരിഞ്ചാല്‍, 
കാരന്തൂര്‍ പി. ഒ. എന്നയാള്‍ 17-11-2020-ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്നതിനുവേണ്ടി ലിഷ വിശ്വനാഥന്‍, 
മേലെ തറോല്‍, ചേരിഞ്ചാല്‍, കുന്ദമംഗലം ഈ ഓഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലിഷ വിശ്വനാഥന്‍ ഭാര്യ 46 
2 ദിയ ശബരീഷ്‌ മകള്‍ 17 
മൈനറുടെ രക്ഷിതാവ്‌ ലിഷ (മാതാവ്‌). 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(25) 


റഫ്‌. കെ4-9926/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, എലത്തൂര്‍ വില്ലേജില്‍ 


(പകാശന്‍ നടുക്കണ്ടി, നരിക്കുനിവയലില്‍ ഹാസ്‌, 
എലത്തൂര്‍ പി. ഒ. എന്നയാള്‍ 29-1-2020-ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
നിഥിന്‍ 


എലത്തൂര്‍ 


സ്ഥാപിച്ചുകിട്ടു നതി നുവേണ്ടി (പകാശ്‌, 


നരിക്കൂനിവയലില്‍ ഹഈസ്‌, പി. ഒ. ഈ 


ഓഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 


അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


135 


676 


KERALA GAZETTE 


[Parr II 





ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 ഗീതാരത്നം ഭാര്യ 59 
2 പ്രഗിത, എന്‍. മകള്‍ 39 
3 നിഥിന്‍ പ്രകാശ്‌ മകന്‍ 34 
4 രുഗ്മിണി മാതാവ്‌ 85 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(26) 


റഫ്‌. കെ4-10703/2019. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, നെല്ലിക്കോട്‌ വില്ലേജില്‍ 
രുഗ്മിണി, കെ., വലിയ പറമ്പത്ത്‌ വീട്‌, നെല്ലിക്കോട്‌ പി. ഒ. 
എന്നവര്‍ 26-6-2018-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി സൂശീല, 
വലിയ പറമ്പത്ത്‌ ഹസ്‌, നെല്ലിക്കോട്‌ ഈ ഓഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബാലകൃഷ്ണന്‍ സഹോദരന്‍ 58 
2 സൂശീല സഹോദരി 52 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(27) 


റഫ്‌. കെ4-12496 /2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, വേങ്ങേരി വില്ലേജില്‍ 
കെ. ടി. നാരായണി, കുന്നുമ്മല്‍ താഴം, വേങ്ങേരി പി. ഒ. 
എന്നവര്‍ 27-2-2009-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
അശോകന്‍, കെ. ടി., വിന്നൃഹരി നിവാസ്‌, വേങ്ങേരി ഈ 
ഓഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അശോകന്‍, കെ. ടി. മകന്‍ 70 
2 തങ്കം മകള്‍ 80 
3 മിനി മരണപ്പെട്ട മകന്‍ 
ശ്രീധരന്റെ മകള്‍ 46 
4 ശ്രീജിത്ത്‌ ി മകന്‍ 39 
5 ഷീന + മകള്‍ 43 
6 ഷിജു + മകന്‍ 37 


136 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(28) 


Oof. O&b4-14517/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചേവായൂര്‍ വില്ലേജില്‍ 
ബാലകൃഷ്ണന്‍ പെന്പ്പുറത്ത്‌, ഗുരു്രഭ, മലാപറമ്പ്‌ പി. ഒ. 
എന്നയാള്‍ 15-2-2019-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടു ന്നതി നുവേണ്ടി 
Balad, ol. പി., ഗുരുധപഭ, മലാപറമ്പ്‌ പി. ഒ. ഈ 
ഓഫീസില്‍ 


ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 


അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എന്‍. കെ. രത്നാവതി ഭാരൃ 68 
2 ഭവീഷ്‌, ബി. പി. മകന്‍ 43 
3 ബിദോഷ്‌, ബി. പി. 41 
4 ബിജിലി മകള്‍ 39 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(29) 


റഫ്‌. കെ4-15307/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചെലവൂര്‍ വില്ലേജില്‍ 
ഇമ്പിച്ചി പാത്തു, നമ്പിളി പറമ്പത്ത്‌, മൂഴിക്കല്‍ എന്നവര്‍ 
8-1-2020-ാ൦ തീയതി മരണപ്പെട്ടി രിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടു ന്നതി നുവേണ്ടി 
നാസിര്‍, എന്‍. പി., നമ്പിളി പറമ്പത്ത്‌, മുഴിക്കല്‍ ഈ 
അപേക്ഷയിന്‍മേല്‍ 


ഓഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട 


അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 നഫീസ, പി. കെ. മകള്‍ 61 
2 അബൂബക്കര്‍, എന്‍. പി. മകന്‍ 58 
3 മുഹമ്മദ്‌ കോയ, എന്‍. പി. ,, 55 
4 അഷ്റഫ്‌, എന്‍. പി. ” 50 
5 റംല, എന്‍. പി. മകള്‍ 47 
6 നാസിര്‍, എന്‍. പി. മകന്‍ 46 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


677 





മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(30) 


റഫ്‌. കെ:-19311/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചെലവൂര്‍ വില്ലേജില്‍ 


കുഞ്ഞിമൊയ്‌ തീന്‍ കൂട്ടി, നമ്പിളി പറമ്പത്ത്‌, മൂഴിക്കല്‍ 
എന്നയാള്‍ 20-11-2010-ാം തീയതി മരണപ്പെട്ടിരിക്കു ന്നു. 
ടിയാളുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു 
വേണ്ടി നാസിര്‍, എന്‍. പി., നമ്പിളി പറമ്പത്ത്‌, മുഴിക്കല്‍ ഈ 
ഓഫീസില്‍ 


ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 


അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 നഫീസ, പി. കെ. മകള്‍ 61 
2 അബൂബക്കര്‍, എന്‍. പി. മകന്‍ 58 
3 മുഹമ്മദ്‌ കോയ, എന്‍. പി. ,, 55 
4 അഷ്റഫ്‌, എന്‍. പി. > 50 
5 റംല, എന്‍. പി. മകള്‍ 47 
6 നാസിര്‍, എന്‍. പി. മകന്‍ 46 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(31) 


റഫ്‌. കെ4-18455/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, പന്തീരാങ്കാവ്‌ വില്ലേജില്‍ 
മാധവന്‍, പി., പൈമ്പിശ്ശേരി, പന്തീരാങ്കാവ്‌ എന്നയാള്‍ 
5-6-2018-ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി ജാനകി, 
പൈനമ്പിശ്ശേരി, പന്തീരാങ്കാവ്‌ പി. ഒ. ഈ ഓഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‌ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജാനകി സഹോദരി 69 

2 കല്ല്യാണി എന്ന സാവിത്രി s 65 

3 സാവിത്രി s 59 
Gaz. No. 4/2021/DTP (CLR). 


137 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(32) 


റഫ്‌. കെ4-18667/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, തലക്കുളത്തൂര്‍ വില്ലേജില്‍ 
എം. കെ. അബ്ദുള്ള, താഴെ കണ്ണംകോട്ട്‌, തലക്കുളത്തൂര്‍ 
എന്നയാള്‍ 26-10-2010-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടു ന്നതി നുവേണ്ടി 
മുഹമ്മദ്‌ കോയ, മൂത്തേലത്ത്‌ വീട്‌, പി. ഒ. തലക്കുളത്തൂര്‍ 
ഈ ഓഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍ മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 മുഹമ്മദ്‌ കോയ മകന്‍ 68 


2 മൊയ്തീന്‍ കോയ 63 


അബ്ദുല്‍ റഹ്മാന്‍ 61 


4 യുസുഫ്‌ i 59 
5 ഫസീല മരണപ്പെട്ട മകന്‍ 

സുലൈമാന്റെ ഭാരൃ 47 
6 മുഹസീന 35 മകള്‍ 27 
7 ദില്‍ഷിക്‌ ം മകന്‍ 23 
8 ദില്‍ ഫസിം s s 18 
9 ഹാജറ മകള്‍ 48 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(33) 


റഫ്‌. കെ4-19847/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, വേങ്ങേരി വില്ലേജില്‍ 
മോഹനന്‍ ഉണ്ണിനായര്‍, തെറ്റത്ത്‌ മീത്തല്‍, ഞാറ്റൂര്‍ വീട്‌ 
എന്നയാള്‍ 30-8-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടു ന്നതിനു വേണ്ടി 
ശാന്തി, എന്‍., ഞാറ്റൂര്‍ വീട്‌, വേങ്ങേരി പി. ഒ. ഈ 
ഓഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസന്‍ 
നമ്പര്‍ ബന്ധം 
1 ശാന്തി, എന്‍. ഭാര്യ 46 
2 കാവ്യ മോഹന്‍, ടി. എം. മകള്‍ 20 
3 അവിഷേക്‌ മോഹന്‍ മകന്‍ 7 


678 


KERALA GAZETTE 


[Parr II 





മൈനറുടെ രക്ഷിതാവ്‌ ശാന്തി, എന്‍. (മാതാവ്‌). 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(34) 


റഫ്‌. കെ4-18855/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചെലവൂര്‍ വില്ലേജില്‍ 
ശോഭന, പി., പ്രിയ (11), പയിങ്ങാലില്‍ പറമ്പ്‌, പുളക്കടവ്‌ 
എന്നവര്‍ 9-3-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
പി. 


LWI1008, പയിങ്ങാലില്‍ പറമ്പ്‌, പൂളക്കടവ്‌ ഈ 


ഓഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 


അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രിയദര്‍ശിനി മകള്‍ 39 
2 ശ്രീരാജ്‌, പി. മകന്‍ 34 
3 പി. ജയരാജ്‌ ഭര്‍ത്താവ്‌ 72 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(35) 


റഫ്‌. കെ4-19880/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചേവായൂര്‍ വില്ലേജില്‍ 
വാസുദേവന്‍, പി., മാടംപൊയില്‍ താഴം, മമ്മിളിതാഴം 
എന്നയാള്‍ 28-8-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
അമൃത പി. വാസുദേവന്‍, മാടംപൊയില്‍, മമ്മിളിതാഴം ഈ 
അപേക്ഷയിന്‍മേല്‍ 


ഓഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട 


അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലീല വാസുദേവന്‍ ഭാര്യ 51 


2 അമൃത പി. വാസുദേവന്‍ മകള്‍ 26 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


138 


(36) 


റഫ്‌. കെ4-19988/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചേളന്നൂര്‍ വില്ലേജില്‍ 
രാഘവന്‍, എടക്കണ്ടിയില്‍, ചേളന്നൂര്‍, കണ്ണങ്കര പി. ഒ. 
എന്നയാള്‍ 26-12-2015-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 


അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടു ന്നതി നുവേണ്ടി 


അനില്‍കുമാര്‍, എടക്കണ്ടിയില്‍ വീട്‌, കണ്ണങ്കര പി. ഒ. ഈ 
ഓഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ 


അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജാനു ഭാരൃ 70 
2 അനില്‍കുമാര്‍ മകന്‍ 48 
3 ഷിനി മകള്‍ 42 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസൃപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(37) 


റഫ്‌. കെ4-19989 /2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, തലക്കുളത്തൂര്‍ വില്ലേജില്‍ 
ലീല, എലിപ്പിലാട്ട്‌ വീട്‌, തലക്കുളത്തൂര്‍ പി. ഒ. എന്നവര്‍ 
18-4-2012-ാ൦ തീയതി മരണപ്പെട്ടിരിക്കു ന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനൂ വേണ്ടി റീജ, 
എലിപ്പിലാട്ട്‌ വീട്‌, തലക്കുളത്തൂര്‍ പി. ഒ. ഈ ഓഫീസില്‍ 
ബോധി പ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 


റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചുവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ole മകള്‍ 51 
2 രാജി, എം. [ി 45 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 


വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


679 





(38) 


റഫ്‌. കെ4-19995 /2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, തലക്കുളത്തൂര്‍ വില്ലേജില്‍ 
അബ്ദുള്‍ അഷ്റഫ്‌, തെക്കേ ചെറുങ്ങോട്ട്‌, ജുനൈദ്‌ മന്‍സില്‍, 


തലക്കുളത്തൂര്‍ എന്നയാള്‍ 17-5-2020-ഠം൦ തീയതി 
മരണപ്പെട്ടിരിക്കു ന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി അഹമ്മദ്‌ ജുനൈദ്‌, അഷ്റഫ്‌, 
ജുനൈദ്‌ മന്‍സില്‍, തലക്കുളത്തൂര്‍ ഈ ഓഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 താഹിറ അബ്ദൂള്‍ അഷ്റഫ്‌ ഭാര്യ 45 
2 അഹമ്മദ്‌ ജുനൈദ്‌ അഷ്റഫ്‌ മകന്‍ 20 
3 ആമിന മാതാവ്‌ 74 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(൫9) 


റഫ്‌. കെ4-19997/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, തലക്കുളത്തൂര്‍ വില്ലേജില്‍ 
നല്ലായി, ഇത്താരകുനിയില്‍ വീട്‌, തലക്കുളത്തൂര്‍ പി. ഒ. 
എന്നയാള്‍ 19-4-2013-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി രമണന്‍, 
ഇത്താരകുനിയില്‍, തലക്കുളത്തൂര്‍ ഈ ഓഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‌ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സാവിത്രി മകള്‍ 73 
2 RCO മരണപ്പെട്ട മകന്‍ 

ശശിധരന്റെ മകന്‍ 37 
3 ജിഷ [ി മകള്‍ 35 
4 ജിഷ്ണ ം ം 33 
5 നിര്‍മ്മല മകള്‍ 64 
6 ബാലന്‍ മകന്‍ 62 
7 രാജന്‍ + 60 
8 രമണന്‍ s 58 
9 വിമല മകള്‍ 56 


139 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസുപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


(40) 


റഫ്‌. കെ4-19998/2020. 2020 ഡിസംബര്‍ 15. 


കോഴിക്കോട്‌ താലൂക്ക്‌, തലക്കുളത്തൂര്‍ വില്ലേജില്‍ 
ബാബൂ, പറയം പുറത്ത്‌, തലക്കുളത്തൂര്‍ എന്നയാള്‍ 
1-9-2020-0൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ഗീത, 
പറയം പുറത്ത്‌, തലക്കുളത്തൂര്‍ ഈ ഓഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഗീത ഭാര്യ 44 

2 ഗോകുല്‍ ബാബൂ മകന്‍ 24 

3 അഖില്‍ ബാബൂ s 21 

4 തെയ്യത്തിര മാതാവ്‌ 80 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പരസ്ു്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പി ക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ 
വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കപ്പെടുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കോഴിക്കോട്‌. 


(ഒപ്പ) 


തഹശീല്‍ദാര്‍. 


Thamarassery Taluk 
പരസ്യം 


() 


റഫ്‌. സി2-7258/2020. 2020 സെപ്റ്റംബര്‍ 7. 


താമരശ്ശേരി താലൂക്ക്‌, കൊടുവള്ളി അംശം പറമ്പത്ത്കാവ്‌ 
ദേശത്ത്‌ താമസിച്ചിരുന്ന വിജയന്‍ s/o (Late) 02166}, 
പൊയിലില്‍ വീട്‌, മാനിപുരം പി. ഒ. എന്നയാള്‍ 
8-12-2004-ാ൦ തീയതി മരണമടഞ്ഞിരിക്കുന്നു. പരേതന്റെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ മകന്‍ 


ശരണ്‍ദാസ്‌, പൊയിലില്‍ വീട്‌, മാനിപുരം പി. ഒ. 
ബോധിപ്പിക്കുന്ന അപേക്ഷാകാരൃത്തില്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ പരേതന്റെ 
അനന്തരാവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 

1 ലസിത ഭാരൃ 52 

2 രേണുക മകള്‍ 31 

3 ശരണ്‍ദാസ്‌ മകന്‍ 29 


